Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8607 





Kunnamkulam Taluk 
പരസ്യം 
൬) 


MAUS a§)4-4993/2020/TLKKKM. 2020 ആഗസ്റ്റ്‌ 19. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, വെള്ളാറ്റഞ്ഞൂര്‍ 
വില്ലേജില്‍ കിഴൂര്‍മുട്ടിക്കല്‍ വീട്ടില്‍ ലാസര്‍ മകന്‍ 
എല്‍. എന്നയാള്‍ 
മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. ടിയാന്റെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ൃമുണ്ടെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരയ ലൂസി 
എന്നവര്‍ ഈ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട 


ജോസ്‌, കെ. 10--2020-ന്‌ 


ഓഫീസില്‍ ഒരു അപേക്ഷ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
താഴെ 
പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. അ[പകാരം ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 


ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 


പരേതന്റെ അവകാശികളായി പറയുന്ന 4 


30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകള്‍ സഹിതം ഈ 
ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

ഗ 6D 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലൂസി, പി.റ്റി. ഭാര്യ 66 
2 മീര മകള്‍ 47 
3 മീന [ി 45 
4 മിസണ്‍ മകന്‍ 42 


(2) 


MM@ ag)4-4994/2020/TLKKKM. 2020 ആഗസ്റ്റ്‌ 19. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌, വെള്ളാറ്റഞ്ഞൂര്‍ 
വില്ലേജില്‍ മേലെപുരയ്ക്കല്‍ വീട്ടില്‍ വേലായുധന്‍, പി. എം. 
ഭാരൃ തങ്കമണി;റ്റി. കെ. എന്നവര്‍ 3-3-2020-ന്‌ 
മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. 
ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ 
വേലായുധന്‍, പി.എം. എന്നയാള്‍ ഈ ഓഫീസില്‍ ഒരു 


ടിയാളുടെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
പരേതയുടെ ഭര്‍ത്താവ്‌ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷയിന്മേല്‍ 
വില്ലേജാഫീസര്‍ 
നടത്തിയതില്‍ പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാളാണുള്ളതെന്ന്‌ അറിവായിരിക്കൂന്നു. അആപ്പകാരം ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 


ബന്ധപ്പെട്ട മുഖേന അന്വേഷണം 


30 ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകള്‍ സഹിതം ഈ 
ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

wn 6D 


പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
ബന്ധം 
വേലായുധന്‍, പി. എം. ഭര്‍ത്താവ്‌ 73 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


കുന്നംകുളം. തഹശീല്‍ദാര്‍. 


133 


PALAKKAD DISTRICT 
Chittur Taluk 


പരസ്യം 
() 


നമ്പര്‍ സി2-2020/7391/9/200 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, പട്ടഞ്ചേരി വില്ലേജില്‍ വത്സല പി. 
0/0 കൊച്ചുകൃഷ്ണ മേനോന്‍, ടി., ഗീതാ വാസുദേവം, ഒറവ്‌, 
മൂപ്പന്‍കുളം, പട്ടാഞ്ചേരി, പാലക്കാട്‌ എന്നവര്‍ 25-7-2020-ന്‌ 
മരണപ്പെട്ടു. ടിയാളുടെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിനുവേണ്ടി പരേതയുടെ 
മകന്‍ ശശികുമാര്‍, പി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശശികുമാര്‍, പി. മകന്‍ 56 

2 വിജയകുമാര്‍, പി. 6 55 

3 ച്രേമകുമാര്‍, പി. ി 53 

4 ഗീത, പി. മകള്‍ 52 

5 ലത, പി. 50 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 


(പസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 


കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-2020/4477/9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, വലിയവള്ളംപതി വില്ലേജില്‍ 
വള്ളിനായകം ൭/0 രാധാകൃഷ്ണന്‍ (ലേറ്റ്‌), പെരുമ്പാറചള്ള, 
കൊഴിഞ്ഞാമ്പാറ എന്നവര്‍ 19-1-2020-ന്‌ മരണപ്പെട്ടു. ടിയാളുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
ഹാജരാക്കുന്നതിനുവേണ്ടി പരേതയുടെ മകന്‍ ശ്രീവിഷ്ണു 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീവിഷ്ണു മകന്‍ 19 
2 ശിവദാരിണി മകള്‍ 22 
3 ശിവാത്താള്‍ മാതാവ്‌ 70 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 


(പസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 


കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8608 





(3) 


നമ്പര്‍ സി2-2020/9699/9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, വണ്ടിത്താവളം വില്ലേജില്‍ 
രവീന്ദന്‍ 9/0 കേശവന്‍, പഴയകളത്തില്‍ അലയാര്‍, 
വണ്ടിത്താവളം എന്നയാള്‍ 31-1-2020-ന്‌ മരണപ്പെട്ടു. ടിയാന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ ഭാരയ യശോദ, എ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 യശോദ, എ. ഭാര്യ 61 
2 ദൃശ്യ മകള്‍ 30 
3 ദീക്ഷിത 28 


2 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി2-2020/7180/9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, കൊല്ലങ്കോട്‌ -മ വില്ലേജില്‍ 
വി. അച്ചുതന്‍കൂട്ടി 5/0 ഗോവിന്ദന്‍ നായര്‍, വെള്ളൈക്കാട്‌ 
വീട്‌, പയ്യലൂര്‍, പാലക്കാട്‌ എന്നയാള്‍ 26-5-2020-ന്‌ മരണപ്പെട്ടു. 
ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാരൃ ഇ. അംബിക സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


വിവിധ 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇ. അംബിക ഭാര്യ 49 
2 ഇ. അപര്‍ണ മകള്‍ 21 


3 ഇ. അര്‍ച്ചന 14 


മമ 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസ്റ്റില്‍ പര്പസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി2-2020/7182/9/200. 2020 ഒക്ടോബര്‍ 5. 


ചിറ്റൂര്‍ താലൂക്ക്‌, കൊല്ലങ്കോട്‌ -1 വില്ലേജില്‍ 
ടി. ആര്‍. കണ്ടുണ്ണി 8/0 രാമന്‍കുട്ടി, പി. കെ. വില്ലേജ്‌, 
കൊല്ലങ്കോട്‌ പി. ഒ. പാലക്കാട്‌ എന്നയാള്‍ 14-6-2020-ന്‌ 
മരണപ്പെട്ടു. ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാരൃ കെ. ഇന്ദിര എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


134 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കെ. ഇന്ദിര ഭാര്യ 72 

2 സജിത, ടി. കെ. മകള്‍ 48 


3 ബബിത, ടി. കെ. 47 


മമ 


4 ഗീത സംഗീത്‌ 44 


മമ 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി2-2020/7246/9/200. 2020 ഒക്ടോബര്‍ 5. 


ചിറ്റൂര്‍ താലൂക്ക്‌, തത്തമംഗലം വില്ലേജില്‍ 
സുദര്‍ശനന്‍ 5/0 പങ്ങുണ്ണി, പെരുങ്ങുളങ്ങര ഹാസ്‌, 
പെരുവെമ്പ്‌ പാലക്കാട്‌ എന്നയാള്‍ 10-8-2020-ന്‌ മരണപ്പെട്ടു. 
ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കു ന്നതിനു വേണ്ടി പരേതന്റെ 
ഭാരൃ സോഫിയ, എസ്‌. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ 
മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സോഫിയ, എസ്‌. ഭാര്യ 51 

2 അനിഷ, പി. എസ്‌. മകള്‍ 26 


3 അമൃത, പി. എസ്‌. 17 


2 


4 അഞ്ജന, പി. എസ്‌. 15 


മമ 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ സി2-2020/7347/9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, പട്ടഞ്ചേരി വില്ലേജില്‍ അനു, ജി. 
8/൨ ഗോപാലന്‍, പടിഞ്ഞാറേക്കോട്‌, പട്ടഞ്ചേരി, കരിപ്പാലി, 
പാലക്കാട്‌ എന്നയാള്‍ 1-2-2020-ന്‌ മരണപ്പെട്ടു. ടിയാന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ മാതാവ്‌ പാര്‍വതി 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പാര്‍വൃതി, കെ. മാതാവ്‌ 47 

2 ഗോപാലന്‍, കെ. പിതാവ്‌ 54 

3 അനിജ, ജി. സഹോദരി 25 

4 അനീഷ്‌, ജി. സഹോദരന്‍ 26 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8609 





മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പപസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ സി2-2020/7394/9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, പുതുനഗരം വില്ലേജില്‍ 
അബ്ദുള്‍ റസാഖ്‌, എസ്‌. കെ. ആര്‍. ഹാസ്‌, കട്ടയന്‍ സ്ദ്രീറ്റ്‌, 
പുതൂനഗരം പി. ഒ., പാലക്കാട്‌ എന്നയാള്‍ 8-8-2020-a) 
മരണപ്പെട്ടു. ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാരൃ റുഖിയ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


(oo പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റുഖിയ ഭാര്യ 65 
2 സിറാജുന്നീസ, എ. മകള്‍ 47 
3 അബൂബക്കര്‍ സിദ്ധീഖ്‌, എസ്‌. കെ. മകന്‍ 45 
4 സീനത്ത്‌ മകള്‍ 44 
5 മുഹമ്മദ്‌, എസ്‌. ആര്‍. മകന്‍ 42 
6 അലീമ, എസ്‌. ആര്‍. മകള്‍ 38 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസ്റ്റില്‍ പസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ സി2-2020/7451/9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, ഒഴലപ്പതി വില്ലേജില്‍ 
സഹദേവന്‍ 8/0 നാരായണന്‍, കരിയാപ്പള്ളം, ഒഴലപ്പതി, 
പാലക്കാട്‌ എന്നയാള്‍ മ24-3-2013-ന്‌ മരണപ്പെട്ടു. ടിയാന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
ഹാജരാക്കുന്നതിനുവേണ്ടി പരേതന്റെ അമ്മ പാര്‍വ്വതി 
൧/൨ നാരായണന്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 


അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


(oo പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാര്‍വൃതി അമ്മ 66 
2 നാരായണന്‍ അച്ചന്‍ 69 
3 ശ്യാമ്ള സഹോദരി 37 
4 ഷാര്‍മിള [ി 35 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പപസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


Gaz. No. 49/2020/DTP (CLR). 


135 


(10) 


നമ്പര്‍ സി2-2019/9448 /9/200. 2020 ഒക്ടോബര്‍ 1. 


ചിറ്റൂര്‍ താലൂക്ക്‌, മുതലമട-2 വില്ലേജില്‍ എം. സി. വര്‍ഗ്ഗീസ്‌ 
8/0 ചാക്കോ, പത്തിച്ചിറ, പാലക്കാട്‌ എന്നയാള്‍ 15-1-2018-a) 
മരണപ്പെട്ടു. ടിയാന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
വിവിധ ആവശ്യങ്ങള്‍ക്കായി ഹാജരാക്കുന്നതിനുവേണ്ടി 
പരേതന്റെ മകന്‍ ബോണി ചാക്കോ വര്‍ഗ്ഗീസ്‌ എന്നയാള്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരണപ്പെട്ടയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മോളി വര്‍ഗ്ഗീസ്‌ ഭാര്യ 77 

2 ബോണി ചാക്കോ വര്‍ഗ്ഗീസ്‌ മകന്‍ 52 

3 ലിസ്സ ഈപ്പന്‍ മകള്‍ 50 


മേല്‍ പ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും പരാതിയുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. 


ഗസറ്റില്‍ പപസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
താമസിച്ചോ തപാലിലോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു 


കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(1) 


No. C2-2020/1201/9/200. Ist October 2020. 


Notice is hereby given to all to whom it may concern 
that T. H. Jyothi w/o (L) Lakshmanan, 18/210, Upasana, 
Single Street, Thekkegramam, Chittur Village, Chittur Taluk, 
Palakkad District, Kerala State has applied for a Legal 
heirship certificate to receive benefits from Various 
purpose due husband Lakshmanan, R. 
s/o Ramanathan, N. L., who died on 29-12-2019. Enquiry 
conducted through the Village Officer, Chittur reveals that 


the following persons are the legal heirs of the deceased. 


to her 


Schedule 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 T. H. Jyothi Wife 56 
2 N.L. Ranjan Daughter 28 
3 N. L. Remya ss 21 


Objection if any against the issuance of the legal 
heirship certificate to the above said person has to be 
filed in person before the undersigned with in 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Belated applications and those sent 


by post will not be considered. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8610 





(12) 


No. C2-2020/7183/9/200. Ist October 2020. 


Notice is hereby given to all to whom it may 
concern that Kishol, S. A., s/o Abdul Kareem (Late), 
Chorakkode House, Pokkunni, Vadavannur Village, Chittur 
Taluk, Palakkad District, Kerala State has applied for a 
Legal heirship certificate to receive benefits from 
Various purpose due to his father K. Abdul Kareem 
s/o Kaderkutty Rowther who died on 8-4-2008. Enquiry 
conducted through the Village Officer, Vadavannur reveals 
that the following persons are the legal heirs of the 
deceased. 


Schedule 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Raseeda Bhanu, A. Wife 65 
2 Kishol, S.A. Son 48 
3 Nazar, S. A. 4 


” 


Objection if any against the issuance of the legal 
heirship certificate to the above said person has to be 
filed in person before the undersigned with in 30 days 
from the date of publication of this notice in the Kerala 
Government Gazette. Belated applications and those sent 
by post will not be considered. 


Taluk Office, 
Chittur. 


(Sd.) 
Tahsildar. 


Mannarkkad Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ ഡിദ-4686/9/300/2020. 2020 സെപ്റ്റംബര്‍ 25. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ അലനല്ലൂര്‍ -1 വില്ലേജില്‍ 
അബ്ദുള്‍ഖാദര്‍, സി. 8/0 (1.൦) ഉണ്ണീന്‍, ചക്കാലക്കുന്നന്‍ 
വീട്‌, കച്ചേരിപ്പറമ്പ്‌ പി. ഒ. എന്നയാള്‍ മരണപ്പെട്ടുവെന്നും 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
ഫിറോസ്‌ ഖാന്‍, സി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അലനല്ലൂര്‍-1 വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
അബ്ദുള്‍ഖാദര്‍, സി. എന്നയാള്‍ 
പ്പെട്ടിടടുളുളതായും പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 


13-9-2019-ന്‌ മരണ 


മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആമിന, സി. ഭാര്യ 64 
2 ഫിറോസ്‌ ഖാന്‍, സി. മകന്‍ 47 
3 സാജിത, എന്‍. മകള്‍ 43 


റജുല, കെ. വി. 40 


2 


136 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


MMB c513-5592 /9/300/2020. 2020 സെപ്റ്റംബര്‍ 29. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ കരിമ്പ-1 വില്ലേജില്‍ ജിനോ 
തോമസ്‌, മല്ലശ്ശേരില്‍ വീട്‌, കരിമ്പ പി. ഒ. എന്നയാള്‍ വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ സമര്‍പ്പിക്കുന്നതിനായി 
സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കരിമ്പ-1 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകന്റെ പിതാവ്‌ തോമസ്‌ 8/0 ജോസഫ്‌, മല്ലശ്ശേരില്‍, 


അവകാശ 


പേരൂര്‍ പി. ഒ., കോട്ടയം എന്നയാള്‍ 17-2-200േനും 
അപേക്ഷകന്റെ മാതാവ്‌ രാജി സ0 തോമസ്‌, മല്ലശ്ശേരില്‍, 
പേരൂര്‍ പി. ഒ., കോട്ടയം എന്നവര്‍ 6-11-2004-നും 


മരണപ്പെട്ടിട്ടുള്ളതാണെന്നറിയുന്നു. പരേതരുടെ അവകാശിയായി 
താഴെ പറയുന്നയാള്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതരുമായുള്ള വയസ്‌ 
ബന്ധം 
ജിനോ തോമസ്‌ മകന്‍ 28 


മേല്‍പ്പറഞ്ഞയാളാണ്‌ പരേതരുടെ അവകാശിയെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ഡിദ-981/9/300//2020. 2020 സെപ്റ്റംബര്‍ 30. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ ഷോളയൂര്‍ വില്ലേജില്‍ 
ആന്റണി, കെ. ജെ. എന്ന വിനു തോമസ്‌ 8/0 ജോസഫ്‌, 
കളപുരയ്ക്കല്‍ വീട, ഷോളയൂര്‍ പി. ഒ. എന്നയാള്‍ മരണപ്പെട്ടു 
വെന്നും സബ്‌ രജിസ്ര്രാര്‍ ഓഫീസില്‍ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്നും 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരയ ലിന്‍സി മൈക്കിള്‍ 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഷോളയൂര്‍ വില്ലേജ്‌ 
ആഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ആന്റണി കെ. ജെ. 
എന്ന വിനു തോമസ്‌ എന്നയാള്‍ 24-5-2014-ന്‌ മരണപ്പെട്ടിട്ടുള്ള 
തായും പരത്തേന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാ 
ണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലിന്‍സി മൈക്കിള്‍ ഭാര്യ 35 
മു ആന്‍ഫിയ ആന്റണി മകള്‍ 11 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ 
മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


